08.12.13 ഓം ശാന്തി അവ്യക്തബാപ്ദാദ മധുബന്‍ 28.05.77 
സദാ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരിയും സമാനവുമായ കുട്ടികളുടെ 
ലക്ഷണം 


ബാബ്ദാദ സമീപവും സമാനവുമായ നക്ഷത്രങ്ങളെ കണ്ട്‌ കൊണ്ടിരിക്കുന്നു. സദാ ബാബക്കും സ്മൃതി 
ഉണ്ടാകുന്നു. ഏത്‌ പോലെ കുട്ടികള്‍ സ്മൃതിസ്വരൂപമാണോ അതേ പോലെ ബാബയും തന്റെ സമീപമുള്ള 
കുട്ടികളുടെ സ്മൃതിസ്വരൂപമാണ്‌. കുട്ടികള്‍ സമൃതിസ്വരൂപരാകുന്നത്‌ കാരണം സമര്‍ത്ഥിസ്വരൂപരുടെ 
അനുഭവവും ചെയ്യുന്നു. ബാബാദാദയും സ്വയം സമര്‍ത്ഥിസ്വരൂപമായിട്ടും സമാനമായ കുട്ടികളുടെ 
സഹയോഗം അഥവാ സ്മൃതിയിലൂടെ സ്വയം സ്വരൂപത്തില്‍ കുറേ കൂടി കൂട്ടിചേര്‍ക്കലുകള്‍ ഉണ്ടാകുന്നു 
അതിനാല്‍ സാകാര ബാബയായ ബ്രഹ്മാവിന്റെ സഹയോഗീ സ്വരൂപത്തിന്റെ അടയാളം ആയിരം 
കൈകളായി കാണിച്ചിരിക്കുന്നു. കൈകള്‍ സഹയോഗത്തിന്റെ അടയാളമാണ്‌. അതിനാല്‍ ബാബയുടെ 
കൂടെ ആരാണോ സദാ സഹയോഗി അവരുടെ അടയാളം കൈകളുടെ രൂപത്തിലാണ്‌. ഇങ്ങിനെ 
സമാനമായ കുട്ടികളുടെ സ്ഥാനം എങ്ങിനെ ഉള്ളതാണ്‌? അവര്‍ ഏത്‌ സ്ഥാനത്താണ്‌ വസിക്കുന്നത്‌?അവര്‍ 
സദാ ഹൃദയസിംഹാസനത്തില്‍ അഥവാ വിശ്വത്തിന്റെ രാജ്യ സിംഹാസനത്തിലാണ്‌ എന്ന്‌ സ്വയത്തെ 
മനസിലാക്കുന്നു അഥായത്‌ സ്ഥിതിയില്‍ സ്ഥിതി ചെയ്യുന്നു. 


ഉയര്‍ന്നതിലും ഉയര്‍ന്ന മഹാന്‍ ആത്മാക്കള്‍ ഒരിക്കലും ഭൂമിയില്‍ കാലുകള്‍ വെക്കാതിരിക്കുന്നത്‌ പോലെ. 
വലിയ ആളുകള്‍ വരുമ്പോള്‍ ഇവിടേയും വഴി മുഴുവനും, പടികളിലും പരവതാനി വിരിക്കുന്നത്‌ പോലെ. 
ഇങ്ങിനെയുള്ള ശ്രേഷ്ട ആത്മാക്കളുടെ കാലുകള്‍ ഭൂമിയിലല്ല പരവതാനിയിലാണ്‌ വെക്കുന്നത്‌. ഈ 
അടയാളം ആരുടേതാണ്‌?എവിടം മുതല്‍ ആരംഭിച്ചു?ഇവിടെ അവരുടെ കാലുകള്‍ പരവതാനിവരെയാണ്‌. 
എന്നാല്‍ ബാബയ്ക്ക്‌ സമാനമായാ കുട്ടികളുടെ ബുദ്ധിരൂപിയായ കാലുകള്‍ സിംഹാസനത്തില്‍നിന്ന്‌ 
താഴെ വരെ പോകുന്നില്ല. അവരെ സിംഹാസനധാരികള്‍ എന്ന്‌ പറയുന്നു അതായത്‌ സദാ 
സിംഹാസനത്തില്‍ തന്നെ ഇരിക്കുന്നു. താഴെ വരുന്നില്ല.ഇങ്ങിനെ സദാ ഹൃദയ സിംഹാസനധാരികള്‍ 
അല്ലെങ്കില്‍ രാജ്യാഭിമാനത്തില്‍ തന്നെ ഇരിക്കുന്നവര്‍ക്ക്‌ സര്‍വ്വ ആത്മാക്കളില്‍ നിന്നും പകരമായി എന്ത്‌ 
ലഭിക്കുന്നു?സ്നേഹം ലഭിക്കുക തന്നെ ചെയ്യുന്നു, എന്നാല്‍ ഹൃദയസിംഹാസനധാരികളായ കുട്ടികള്‍ 
എന്ത്‌ കര്‍മ്മം ചെയ്താലും, എന്ത്‌ സംസാരിച്ചാലും, ബാബയില്‍ നിന്ന്‌ എന്ത്‌ പുറത്ത്‌ വന്നാലും അത്‌ 
സദാകാലത്തേയും ഓര്‍മ്മചിഹ്നമായി മാറുന്നത്‌ പോലെ എല്ലാവരുടെ ഹൃദയത്തിലും പറ്റി പിടിച്ചിരിക്കുന്നു. 
ഓര്‍മ്മചിഹ്നമായി നില്‍ക്കുന്നു. പിന്നീട്‌ അരകല്‍പ്പത്തിന്‌ ശേഷം ഓര്‍മ്മചിഹ്നം ഗീതയുടെ 
രൂപത്തിലാകുന്നു. ബാബയുടെ മഹാവാക്യങ്ങള്‍ ഓര്‍മ്മചിഹ്നരൂപത്തില്‍ മുകളിലാകുന്നു. ഇത്‌ പോലെ 
ഹൃദയസിംഹാസനധാരികളായ കുട്ടികള്‍ ഏതെങ്കിലും ആത്മാക്കളേ പ്രതി സങ്കല്‍പ്പം വെക്കുമ്പോള്‍ 
അവരെ ഹൃദയത്തില്‍ വെക്കുന്നു. താങ്കള്‍ ഏതെങ്കിലും ആത്മാക്കളേ പ്രതി ശു ാവന, ശുഭകാമന 
വെക്കുകയാണെങ്കില്‍ അവരുടെ മനസില്‍ ഇവര്‍ സത്യമായും എന്നെ പ്രതി ശു ാവന ശുഭകാമന 
വെക്കുന്നുണ്ട്‌ എന്ന്‌ തോന്നുന്നു. ഒന്ന്‌ ഏറ്റവും മുകളില്‍ നിന്ന്‌ ഉണ്ടാകുന്നു, രണ്ടാമത്തേത്‌ നിമിത്തമായ 
സ്ഥാനം കാരണം ബഹുമാനം നല്‍കല്‍. മൂന്നാമത്തേത്‌ മനസാല്‍ സ്വീകരിക്കല്‍. സമാനമായ കുട്ടികളുടെ 
സങ്കൽപ്പവും ഹൃദയത്തില്‍ പതിക്കും, അമ്പേല്‍ക്കുന്നത്‌ പോലെയായിരിക്കും. പണ്ടുള്ളവര്‍ 
അമ്പേയ്തിരുന്നപ്പോള്‍ ആര്‍ക്കെങ്കിലും അമ്വേൽക്കുമ്പോള്‍ അമ്പോട്‌ കൂടി താഴെ പതിച്ചിരുന്നു. ഇത്‌ 
പോലെ ആരാണോ ഹൃദയസിംഹാസനധാരികളായ കുട്ടികള്‍ - (1) അവര്‍ ഹൃദയത്താല്‍ ഏത്‌ 
ആത്മാവിനെ പ്രതിയാണോ സങ്കല്‍പ്പം വെക്കുന്നത്‌ ആ വ്യക്തി അതായത്‌ ആത്മാവ്‌ സ്വയം തന്റെ 
മനസിന്റെ ഭാവം പ്രകടിപ്പിക്കുന്നതിന്‌ വേണ്ടി സമീപം വരുന്നു. (2) രണ്ടാമത്തേ കാര്യം ആ സ്ഥിതിയില്‍ 
തന്നെ സ്ഥിതി ചെയ്ത്‌ സംസാരിക്കുകയാണെങ്കില്‍ അവരുടെ രണ്ട്‌ വാക്കുകള്‍ മനസിന്‌ സുഖം 
നല്‍കുന്നതായിരിക്കും. വെറും രണ്ട്‌ വാക്കുകളേ സംസാരിച്ചിട്ടുളളൂ എന്നാല്‍ മനസിന്‌ സുഖം ലഭിച്ചു, 
പോഷകാഹാരം ലഭിച്ചു എന്ന തോന്നലുണ്ടാകും. (ദ) മൂന്നാമത്തേ കാര്യം - ഇങ്ങിനെയുള്ള ആത്മാക്കളെ 
ദൂരേയാണെങ്കില്‍ പോലും സദാ മനസു കൊണ്ട്‌ ഓര്‍മ്മിക്കും. മനസാല്‍ ഓര്‍മ്മിക്കുന്നതിന്റെ 
അടയാളമെന്തായിരിക്കും?ദൂരേയല്ല, കൂടെ സമീപം തന്നേയുണ്ട്‌ എന്ന അനുഭവം ഉണ്ടാകും. ഇവര്‍ 
അബുവിലാണ്‌, ഞങ്ങള്‍ വേറൊരു ദേശത്താണ്‌ എന്ന അനുഭവം ഉണ്ടാകില്ല. സദാ സന്മുഖത്ത്‌ കൂടെ 
തന്നെയുണ്ട്‌ എന്ന്‌ ചിന്തിക്കും. ബാബയേ ഹൃദയത്താല്‍ ഓര്‍മ്മിക്കുമ്പോള്‍ എന്തനുഭവമാണോ 
ഉണ്ടാകുന്നത്‌?ദൂരേയാണെന്ന തോന്നലുണ്ടാകുന്നുണ്ടോ? കൂടേയുണ്ടെന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ?ഇത്‌ 
പോലെ ഹൃദയ സിംഹാസനധാരികളായ കുട്ടികള്‍ക്കും (്രാക്ടികലായി പ്രതിഫലം കാണപ്പെടും. 
ഇതിനേയാണ്‌ പ്രത്യക്ഷ ഫലം എന്ന്‌ പറയുന്നത്‌. (4) നാലാമത്തെ കാര്യം - അവര്‍ ഹൃദയ 


സിംഹാസനധാരികളായിരിക്കും. ഹൃദയ സിംഹാസനധാരികള്‍ ആരായി തീരും?രാജാവാകില്ലേ?വലിയ 
വലിയ ആളുകളെ എല്ലാവരെയും തന്റേതെന്ന്‌ വിചാരിക്കുന്നു..ഹൃദയ സിംഹാസനധാരികളായ കുട്ടികളുടെ 
അടയാളം അവരെ ഓരോരുത്തരും തന്നേക്കാള്‍ വലിയവരെന്ന്‌ മനസിലാക്കുന്നു എന്നതാണ്‌. 
പരസ്പരംസ്വന്തം എന്ന്‌ വിചിരിക്കും. നമ്മുടെ പൂര്‍വ്വജര്‍ വലിയവരായിരുന്നു, പൂജ്യരാണ്‌. ഈ വാക്കുകള്‍ 
ഭക്തിമാര്‍ഗത്തിലേതാണ്‌, എന്നാല്‍ പൂര്‍വ്വജര്‍ എന്ന ലഹരിയുണ്ടാകുന്നില്ലേ - ഇത്‌ ഞങ്ങളുടെ 
പൂര്‍വ്വജരാണ്‌, പൂജ്യരാണ്‌, ഇതേ രീതിയില്‍ സമ്പര്‍ക്കത്തില്‍ വരുന്ന ഓരോ ആത്മാക്കളേയും ഇത്‌ 
ഞങ്ങളുടെ പൂര്‍വ്വജനാണ്‌, പൂജ്യനാണ്‌ എന്ന വിശ്വാസം ഉണ്ടാകും. സ്വന്തം ആണ്‌ എന്ന്‌ അനുഭവം 
ഉണ്ടാകും.. ഇങ്ങിനെ എത്ര പേര്‍ ഹൃദയ സിംഹാസനധാരികളാകും?അല്‍പ്പം മാത്രമേ ഉണ്ടാകൂ. ഇത്‌ 
അഷ്ട രത്നങ്ങളുടെ വിശേഷതയാണ്‌, അവര്‍ പിന്നെ 10 വരില്ല. അവരിലും മാതാവും പിതാവുമുണ്ട്‌, 
എന്നിട്ടും അവര്‍ക്കും നമ്പര്‍ ക്രമമല്ലേ. ആദ്യ യുഗത്തില്‍ നമ്പരില്‍ വരുന്നവര്‍ പിന്നീട്‌ പിറകില്‍ 
വരുമ്പോഴും നമ്പറിലായിരിക്കും. 


ദാദി പോകുകയാണ്‌ ( വിദേശ സേവയ്ക്ക്‌ ) ഇതില്‍ എല്ലാവര്‍ക്കും സന്തോഷമല്ലേ?അങ്ങിനെയാണെങ്കില്‍ 
പോകുന്നതില്‍ മറ്റൊരു സന്തോഷം കൂടി ഉണ്ടാകണം, എന്നാല്‍ എന്തിനാണ്‌ സന്തോഷം?മറ്റൊരു വിശേഷ 
സന്തോഷത്തിന്റെ അല, എന്തിന്‌? ഈ ഒരു കാര്യത്തിലാണ്‌ എല്ലാവര്‍ക്കും വിശേഷ 
സന്തോഷമുണ്ടാകേണ്ടത്‌, എല്ലാവരും വളരെ കാലമായി എന്തെങ്കിലും സംഭവിക്കണം എന്ന്‌ 
പ്രതീക്ഷിച്ചിരിക്കുകയാണ്‌, എന്തെങ്കിലും പരിവര്‍ത്തനം വരണം. അപ്പോള്‍ ഈ പാര്‍ട്ട്‌ കാണുമ്പോള്‍ 
എല്ലാവരുടെ ബുദ്ധിയിലും നവീനതയുടെ, പരിവര്‍ത്തനത്തിന്റെ ഭാവന വന്ന്‌ കൊണ്ടിരിക്കുന്നു. 
എല്ലാവര്‍ക്കും ഇവര്‍ പോകുകയല്ല എന്നാല്‍ എന്തെങ്കിലും സമീപം കൊണ്ട്‌ വരുന്നു എന്ന സങ്കല്‍പ്പം 
ഉണ്ടാകുന്നു. എന്തെങ്കിലും പരിവര്‍ത്തനം, നവീനതയുടെ ലഹരി വരുന്നതിലൂടെ പോകുന്നു എന്ന 
സങ്കല്‍പ്പം അതില്‍ ലയിച്ച്‌ പോകുന്നു. എല്ലാവരുടെ ബുദ്ധിയിലും ഇപ്പോള്‍ പരിവര്‍ത്തനത്തിന്റെ ഭൂമി 
തയ്യാറായി കൊണ്ടിരിക്കുന്നു എന്നാണുള്ളത്‌. വളരെ കാലമായി എല്ലാവരിലും ഇപ്പോള്‍ എന്തെങ്കിലും 
പുതിയ കാര്യം ഉണ്ടാകുക തന്നെ വേണം എന്ന സങ്കല്‍പ്പം ഉണ്ടായി കൊണ്ടിരിക്കുന്നു. വളരെ കാലമായി 
ഒരേ സീന്‍ നടന്ന്‌ കൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും പുതുമ ഉണ്ടാകുക തന്നെ വേണം. ഇവര്‍ നിമിത്തമായി 
വിദേശത്ത്‌ പോകുന്ന പാര്‍ട്ട്‌ ഉണ്ടാക്കിയിരിക്കുന്നു, അതില്‍ എല്ലാവരുടെ മനസിലും സ്വതവേ തന്നെ 
ഒരാവേശമുണ്ട്‌. ആരോടും പറയാന്‍ സാധിക്കില്ല, എന്നാല്‍ പുതിയ ഒരു ഉണര്‍വ്വും ഉത്സാഹവും. 
അവിടേയും ഉത്സാഹത്തിലാണ്‌ എന്നാല്‍ ഭാരതത്തില്‍ തന്നേയാണ്‌ നവീനത ഉണ്ടാകുന്നത്‌ എന്ന്‌ 
മനസിലാക്കുന്നു അതിനാല്‍ എല്ലാവര്‍ക്കും പുതിയ ഒരു സന്തോഷത്തിന്റെ ആവേശമുണ്ട്‌. സമീപതയേ 
എത്തിക്കുന്നതിനുള്ള ദൃശ്യങ്ങള്‍ നല്‍കി കൊണ്ടിരിക്കുന്നു, സമീപ ദൃഷ്ടിയില്‍ വന്ന്‌ കൊണ്ടിരിക്കുന്നു 
- ഈ പ്രത്യക്ഷത വരുന്നു അതിനാല്‍ വിശേഷപ്പെട്ട ആത്മാക്കള്‍ ആരെല്ലാമാണോ അവര്‍ക്ക്‌ തന്നേയാണ്‌ 
സമയവുമായി വളരെ സംബന്ധം. ബ്രഹ്മാവിന്റെ ആത്മാവിന്‌ സമയവുമായി ആഴത്തിലുളള ബന്ധമുള്ളത്‌ 
പോലെ, ബ്രഹ്മാവിന്റെ ജന്മവും സംഗമത്തിന്റേതാകലും. (ബ്രഹ്മാവിന്റെ പാര്‍ട്ടില്ലാ എങ്കില്‍ സംഗമവും 
ഉണ്ടാകില്ല. ബ്രഹ്മാവിന്റെ സാകരാ പാര്‍ട്ടിന്റെ സമാപ്തിയും വേറൊരു പാര്‍ട്ടിന്റെ ആരംഭവും ഉണ്ടാകല്‍, 
ഇതും സമയത്തെ സമീപം കൊണ്ടു വരുന്നതിന്റെ ആധാരമാണ്‌. സ്രഹ്മാവിന്റെ പാര്‍ട്ടിന്റെ സമാപ്തി 
എന്നാല്‍ സംഗമയുഗത്തിന്റെ സമാപ്തി. സ്രഹ്മാവിന്റെ ആത്മാവിന്‌ സമയവുമായി ആഴത്തിലുള്ള 
സംബന്ധമുള്ളത്‌ പോലെ തന്നെ ഫോളോ ചെയ്യുന്ന സമീപ ആത്മാക്കളുടെ ഓരോ കാര്യത്തിലും 
സമയവുമായി അത്രയും സമീപ സംബന്ധമുണ്ട്‌. അവര്‍ സമയം കാണിക്കുന്ന ഘടികാരത്തേ 
പോലേയാണ്‌. നിങ്ങള്‍ കുട്ടികള്‍ നിമിത്തമായവരുടെ സങ്കല്‍പ്പങ്ങള്‍ വായിച്ചെടുക്കാറില്ലേ. എല്ലാവരും 
സമയവുമായി തുലനം ചെയ്യുന്നു ഇവരുടെ സ്റ്റേജ്‌ ഇത്‌ വരെ എത്തി എന്ന്‌. എങ്കില്‍ സമയം എന്താണ്‌ 
കാണിക്കുന്നത്‌?ചെക്ക്‌ ചെയ്യുന്നില്ലേ?നിങ്ങള്‍ കുട്ടികളുടെ മുന്നിലെ സമയത്തിന്റെ ഘടികാരം സാകാര 
ബാബയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേജ്‌ കണ്ട്‌ നിങ്ങളും ഇങ്ങിനെ കുറച്ചെങ്കിലും ആകുക തന്നെ വേണം 
എന്ന്‌ മനസിലാക്കുന്നു. സമീപത ഉണ്ടാവുകയാണ്‌. ഫരിസ്താ രൂപത്തിലുള്ള ഫീലിങ്ങ്‌ ഉണ്ടാകുന്നു, 
സാകാരത്തിലല്ല.എങ്കില്‍ സമയത്തിന്റെ ഘടികാരമായില്ലേ. അതേ പോലെ തന്നെ നിമിത്തമായ താങ്കള്‍ 
കുട്ടികളും സമയത്തിന്റെ ഘടികാരമാണ്‌. ആ ദൃഷ്ടിയിലൂടെയാണ്‌ താങ്കളേയും കാണുന്നത്‌, ഘടികാരം 
എന്ത്‌ കാണിക്കുന്നു എന്ന്‌. ഇവര്‍ വിദേശത്ത്‌ പോകുന്ന പാര്‍ട്ടും വിശേഷ ഘടികാരത്തിന്റെ ശബ്ദമാണ്‌ 
- ഇങ്ങിനെയുള്ള അനുഭവം ഉണ്ടാകും. 


പര്‍ദാദിയോട്‌ - ഡ്രാമ താങ്കളേയും സമീപ പാര്‍ട്ടഭിനയിക്കുന്നതിന്‌ നിമിത്തമാക്കുന്നു. കല്‍പ്പം മുമ്പ്‌ 
ഉണ്ടാക്കിയത്‌ പോലെ തന്നെ ഇപ്പോളും ആക്കി തീര്‍ക്കുന്നു. പ്ലാനുകള്‍ ചിന്തിക്കുന്നതിലൂടെയല്ല ആകുന്നത്‌ 
എന്നാല്‍ ആഗ്രഹിക്കാതെ തന്നെ ഡ്രാമയുടെ പാര്‍ട്ടിന്റെ നിമിത്തമാക്കുന്നു. ഇതിലും വലിയ രഹസ്യമുണ്ട്‌. 
നിങ്ങളുടെ വരദാനമാണ്‌.ലാകീകത്തിലേയും, അലാകീകത്തിലേയും പിതാവിന്റെ കുലത്തിന്റെ പേര്‍ 


പ്രശ്സതമാക്കുന്നതിന്‌ നിമിത്തമായ ആത്മാവാണ്‌. ഇതും വിശേഷ വരദാനമാണ്‌ അതിനാല്‍ താങ്കളെ 
കാണുമ്പോള്‍ രണ്ടും ഓര്‍മ്മ വരും.ലാകീകത്തിലും ഫീച്ചേഴ്‌സ്‌ (വിശേഷതകള്‍) 


ഓര്‍മ്മവരും ഫീച്ചേഴ്‌സിലൂടെ ഏതൊരു ഫ്യൂച്ചര്‍ (ഭാവി) ആണോ ഉണ്ടാകുന്നത്‌ അതും ഓര്‍മ്മവരും. 
നിങ്ങളുടെ ഓരോ ചുവടിന്റേയും വരദാനമാണ്‌ - രണ്ട്‌ കുലത്തിന്റേയും പേര്‍ പ്രശസ്തമാക്കുക, അത്‌ 
അടങ്ങിയിട്ടുണ്ട്‌ അതിനാല്‍ ഡ്രാമ സ്വയം തന്നെ സീറ്റിന്റെ ഭാഗത്തേക്ക്‌ ആകര്‍ഷിച്ച്‌ കൊണ്ടിരിക്കും. 
സമയാസമയം ഏതൊരു മഹാവാക്യമാണോ ബാബ ആത്മാക്കള്‍ക്ക്‌ വേണ്ടി ഉച്ചരിചിരിക്കുന്നത്‌ അവ 
പ്രാക്ടികലില്‍ വന്ന്‌ കൊണ്ടിരിക്കുന്നു. വിശേഷ വരദാനവും സേവനത്തിനുള്ള അവസരവും താങ്കളുടെ 
വിശേഷതയാണ്‌. ഡബിള്‍ സേവനം ചെയ്യുന്നതിനുള്ള അവസരമാണ്‌ താങ്കള്‍ക്ക്‌.മുഖത്തിലൂടേയും പെരു 
മാറ്റം വഴിയും. ഇവരുടെ മുഖത്തിലൂടെ അവ്യക്ത സ്ഥിതിയുണ്ടാകുന്ന അനുഭവം ചെയ്യും എന്നാല്‍ 
താങ്കളുടെ മുഖത്തിലൂടെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബ്രഹ്മാബാബയുടെ മുഖവും പെരുമാ 
റ്റവുംപ്രത്യക്ഷത ചെയ്യിക്കും. ഇത്‌ അധിക സേവനത്തിന്റെ പരിതസ്ഥിതിയായി മാറിയില്ലേ. എവിടെ 
പോയാലും എന്ത്‌ പറയുന്നു?എല്ലാവര്‍ക്കും ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നില്ലേ?അതിനാല്‍ ഈ 
മുഖവും സേവനത്തിന്‌ നിമിത്തമായിരിക്കുന്നു. ഡബിള്‍ സേവനമായില്ലേ? 


ദാദിയോട്‌ -വര്‍ത്തമാന സമയത്ത്‌ താങ്കള്‍ ആത്മാവിന്റെ ഡബിള്‍ രൂപത്തിലൂടെ ആഹ്വാനത്തിന്റെ 
ലീല നടന്ന്‌ കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത്‌ ഭക്താത്മാക്കള്‍ അപരിചിത രൂപത്തില്‍ ആഹ്വാനം ചെയ്ത്‌ 
കൊണ്ടിരിക്കുന്നു -അഷ്ട ദേവതയുടെ രൂപത്തില്‍. മറുഭാഗത്ത്‌ ജ്ഞാനസ്വരൂപരായി ജ്ഞാനസ്വരൂപരായ 
കുട്ടികള്‍ ആഹ്വാനം ചെയ്ത്‌ കൊണ്ടിരിക്കുന്നു. താങ്കളുടെ ജടചിത്രം അഷ്ട ദേവതയുടെ 
രൂപത്തിലാക്കിയും ആഹ്വാനം ചെയ്ത്‌ കൊണ്ടിരിക്കുന്നു. എന്നാല്‍ അത്‌ അപരിചിതമാണ്‌, അതിനാല്‍ 
അവര്‍ക്ക്‌ ആ രസം ഉണ്ടാകുന്നില്ല. എന്നാല്‍ അവരുടെ ആഹ്വാനത്തിലൂടേയും വരദാനത്തിന്റെ 
അനുഭൂതിയുടെ പ്രാപ്തിയുടെ അനുഭവം ഉണ്ടാകുന്നു, ഡബിള്‍ ആഹ്വാനം ഉണ്ടായില്ലേ. 


രണ്ട്‌ മൂര്‍ത്തികളാണോ, മൂന്ന്‌ മൂര്‍ത്തികളാണോ അതോ അഷ്ട മൂര്‍ത്തികളും പോകുകയാണോ?ഇതും 
ഒരു വിശേഷ ലഹരിയല്ലേ. ഞങ്ങളും കൂടെ പോകുകയാണ്‌ എന്ന്‌ എല്ലാവരും വിചാരിക്കുന്നത്‌ പോലെ. 
ഇതിന്റെ കാരണമോ?ഇത്‌ സ്നേഹത്തിന്റെ സമീപതയുടെ അടയാളമാണ്‌. ഇത്രയും സമയം 
ഗ്രാമയനുസരിച്ച്‌ നിമിത്തമായി പാര്‍ട്ടഭിനയിച്ച്‌ കൊണ്ടിരുന്നത്‌. അതിന്റെസ്വരൂപം കണ്ട്‌ കൊണ്ടിരിക്കുന്നു. 
നിമിത്തമായി പാര്‍ട്ടഭിനയിക്കുന്നതിന്റെ റിസള്‍ട്ട്‌ സമീപം വന്ന്‌ കൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങള്‍ 
മൂന്ന്‌ പേരുടെ പാര്‍ട്ടും കാണിച്ച്‌ കൊണ്ടിരിക്കുന്നു - ബ്രഹ്മാവിന്റെ രചനയുടെ പാട്ടും, വിഷ്ണുവിന്റെ 
പാലനയുടെ പാര്‍ട്ടും, ശങ്കരന്റെ വിനാശത്തിന്റെ പാര്‍ട്ടും. (ഡാമയനുസരിച്ചാണ്‌ എങ്കിലും ഓരോരുത്തരിലും 
വിശേഷത കാണ പെടുന്നു. ബാബ ഇപ്പോഴിപ്പോള്‍ നോക്കി കൊണ്ടിരിക്കുന്നു. മൂന്ന്‌ പേരിലും വിശേഷ 
ഗുണം ആര്‍ക്കാണ്‌?താങ്കള്‍ ഏത്‌ മൂര്‍ത്തിയാണ്‌?വര്‍ത്തമാന പാര്‍ട്ടിന്റെ പ്രമാണമനുസരിച്ച്‌ മൂന്ന്‌ വിശേഷ 
പാര്‍ട്ടും സ്വാഭാവികമായും ഉണ്ട്‌ ഇവര്‍ (ദാദി) നിമിത്തമായി എല്ലാവരുടേയും ഉണര്‍വ്വിന്റേയും 
ഉത്സാഹത്തിന്റേയും, സേവനത്തില്‍ പുതിയ രീതികള്‍ കൊണ്ട്‌ വരുന്നതിലും നിമിത്ത ആധാര 
മൂര്‍ത്തിയായി പോയി കൊണ്ടിരിക്കുന്നു. ഇവര്‍ ആധാരമൂര്‍ത്തിയായി പോകുന്നു, താങ്കളുടെ (ദീദി) എല്ലാ 
വിശേഷതകളും ഇവര്‍ കണ്ട്‌ കൊണ്ടിരിക്കുന്നു എത്ര ഉദ്ദാര മൂര്‍ത്തിയായിരിക്കുന്നു, ഒരാളില്‍ തന്നെ 
രണ്ട്‌ പേരുടെ പ്രത്യക്ഷത ചെയ്യുന്നു. ആരേയെങ്കിലും നിമിത്തമാക്കുക, ഇത്‌ ഉദ്ദാരമൂര്‍ത്തിയാണ്‌. ഇവര്‍ 
(പര്‍ദാദി) ഉദാഹരണ മൂര്‍ത്തിയാണ്‌. പ്രാക്ടികലായി നമ്മളെല്ലാവരും ഒന്നാണ്‌ എന്ന ഉദാഹരണം 
കാണിക്കുന്നു. അതിനാല്‍ ആദാരമൂര്‍ത്തിയും, ഉദ്ധാരമൂര്‍ത്തിയും, ഉദാഹരണ മൂര്‍ത്തിയും. മൂന്ന്‌ പേരുടെ 
വിശേഷതയും ഉണ്ടായില്ലേ. 


ഈ പ്രാക്ടികല്‍ പാര്‍ട്ടില്‍ ജനകന്റെ പാര്‍ട്ട്‌ സേവയുടെ ഉയര്‍ന്നതാണ്‌. ലണ്ടനില്‍ രണ്ട്‌ പേരും സുദേശും 
ജയന്തിയും സേവനത്തിന്‌ നിമിത്തമായിരിക്കുന്നു. ഇവര്‍ രണ്ട്‌ പേരും ഇപ്പോള്‍ വളരെ നല്ല സ്റ്റേജിലാണ്‌. 
പരസ്പരം വിരല്‍ നല്‍കി സേവനം വര്‍ദ്ധിപ്പിച്ച്‌ കൊണ്ടിരിക്കണം എന്ന്‌ മനസിലാക്കുന്നു. ഈ സമയം 
നല്ല വേഗതയോടെ സേവനത്തില്‍ ലഹരിയുള്ള ആത്മാക്കളെ കാണിക്കുന്നു. ഇതും നാലുഭാഗത്തുമുള്ള 
അന്തരീക്ഷത്തിന്റെ പ്രത്യക്ഷ രൂപമാണ്‌. എല്ലാവരുടെ ദൃഷ്ടിയും അവിടേയാണ്‌. ഇപ്പോള്‍ എല്ലാവരുടെ 
ശുഭ സങ്കല്‍പ്പവും ആ ഭാഗത്താണ്‌. എന്തെങ്കിലും സംഭവിക്കാനുണ്ട്‌, വായുമണ്ഡലത്തിന്റെ പ്രഭാവമുണ്ട്‌. 
സങ്കള്‍പ്പത്തിന്റെ സിദ്ധിയുടെ പ്രത്യക്ഷ പ്രമാണം എന്താണ്‌?സങ്കല്‍പ്പിച്ചു സിദ്ധമായി. വൃത്തിയിലൂടേയും 
സ്‌മൃതിയിലൂടേയും സേവ എങ്ങിനേയാണ്‌ അതിന്റെ മുകളില്‍ എന്തെങ്കിലും ആത്മീയ 
സംഭാഷണമുണ്ടോ?സമയ പ്രമാണം വാക്കിനോടൊപ്പം സങ്കല്‍പ്പവും അതായത്‌ സ്മൃതിയും വൃത്തിയും 
അതായത്‌ ശുഭഭാവനയുമുണ്ട്‌- ഇതിലൂടെ സേവനം വളരെ നന്നായി ഉണ്ടാകും കാരണം കേള്‍ക്കുമ്പോള്‍ 


ആവര്‍ത്തനമായി മനസിലാക്കുന്നു. കൂടുതല്‍ സമ്പര്‍ക്കത്തിലിരിക്കുന്ന ആത്മാക്കള്‍ പോയന്റുകളേ 
സാധാരണം എന്ന്‌ മനസിലാക്കുന്നു. എന്നാല്‍ പുതിയ രൂപത്തിലുള്ള സേവനത്തിന്റെ രീതികള്‍ 
അവരേയും പഠിപ്പിക്കൂ. സ്വയം അനുഭവിയാകാത്തിടത്തോളം എന്തെങ്കിലും പുതിയരൂപ രേഖ വേണം. 
പുതിയ അനുഭവം ചെയ്യിക്കൂ. സംഘടനയിലും ഇങ്ങിനെയുള്ള പ്രോഗ്രാമുകള്‍ ഉണ്ടാക്കി ചെയ്യാന്‍ 
സാധിക്കും. വിശേഷ ലക്ഷ്യം ഉണ്ടാക്കി ഇരുത്തൂ. പിന്നീട്‌ അവരോട്‌ അനുഭവം ചോദിക്കൂ. വളരെ 
നന്നായി കേള്‍പ്പിക്കും. വാക്കുകളിലൂടെ സേവനത്തിന്റെ വളരെ അനുഭവം ചെയ്യിക്കുന്നത്‌ പോലെ - 
താങ്കള്‍ കുട്ടികളുടെ രചനയാണ്‌. ഇപ്പോള്‍ സേവനത്തില്‍ വേണ്ട കൂട്ടി ചേര്‍ക്കലുകള്‍ സങ്കല്‍പ്പത്തിലും 
വൃത്തിയിലൂടേയും ആണ്‌. ഇതിനു വേണ്ട പദ്ധതികള്‍ ഉണ്ടാക്കൂ, നമ്മുടെ നവീനതയുടെ ഉയരുന്ന 
കലയാണ്‌. ശാസ്ത്രജ്ഞന്മാര്‍ പുതിയ പുതിയ കണ്ട്‌ പിടുത്തങ്ങളില്‍ ബിസിയായിരിക്കുന്ന പോലെ, അത്‌ 
പോലെ നടന്ന്‌ കൊണ്ടിരിക്കുന്ന പോയന്റുകളുടെ ഗുഹൃതയില്‍ പുതിയ രൂപത്തിന്റെ കണ്ട്‌ 
പിടുത്തങ്ങള്‍ക്ക്‌ വേണ്ടി അമൃത വേളയില്‍ ലക്ഷ്യം വെച്ച്‌ ഇരിക്കുകയാണെങ്കില്‍ ടച്ച്‌ ലഭിക്കും. 
മറ്റുള്ളവര്‍ക്കും നവീനതയുടെ അനുഭവം ഉണ്ടാകുന്ന രീതിയിലുള്ള പുതിയ പുതിയ കണ്ട്‌ പിടുത്തങ്ങള്‍ 
വന്ന്‌ കൊണ്ടിരിക്കും. ശരി. 


വരദാനം - മുന്നോട്ടും പിന്നോട്ടും ചിന്തിച്ച്‌ മനസിലാക്കി കാര്യങ്ങള്‍ ചെയ്യുന്ന ജ്ഞാനീ 
തൂആത്മാവായ ത്രികാല ദര്‍ശിയായി ഭവിക്കട്ടെ. 


ത്രികാല ദര്‍ശിയായി അതായത്‌ മൂന്ന്‌ കാലങ്ങളുടെ ജ്ഞാനവും ബുദ്ധിയില്‍ വെച്ച്‌ മുന്നോട്ടും പിന്നോട്ടും 
ചിന്തിച്ച്‌ മനസിലാക്കി കര്‍മ്മം ചെയ്യുന്നവരുടെ ഓരോ കര്‍മ്മത്തിലും സഫലത ലഭിക്കുന്നു. വളരെ തിരക്കു 
പിടിച്ചായിരുന്നു അതിനാല്‍ ഏത്‌ കര്‍മ്മം മുന്നില്‍ വന്നുവോ അത്‌ ചെയ്തു തുടങ്ങി, ഇങ്ങിനെ ആകരുത്‌. 
ഏത്‌ കര്‍മ്മം ചെയ്യുന്നതിന്‌ മുമ്പും മൂന്ന്‌ കാലങ്ങളേ കുറിച്ചും ചിന്തിക്കുന്ന ശീലം ഉണ്ടാക്കണം.. ്രികാല 
ദര്‍ശീ സ്ഥിതിയില്‍ സ്ഥിതി ചെയ്ത്‌ കര്‍മ്മം ചെയ്യുകയാണെങ്കില്‍ ഏതൊരു കാര്യവും വ്യര്‍ത്ഥമോ 
സാധാരണമോ ആകില്ല. 


സ്പോഗന്‍ - തന്റെ സന്തുഷ്ടവും ആനന്ദവും നിറഞ്ഞ ജീവിതത്തിലൂടെ സേവ 
ചെയ്യുകയാണെങ്കില്‍ പറയാം സത്യമായ സേവാധാരി. 


